Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 / 12 -14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERNO 


- 
കര 


രള സർക്ക 
WMENT OF 


ർക്കുാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


17th January 2012 

2012 ജനുവരി 17 
27th Pousha 1933 
1933 പൌഷം 27 


വാല്യം 57 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Commissionerate of Land Revenue 


MALAPPURAM DISTRICT 
മലപ്പുറം ജില്ലാ മജിസ്ട്രേറ്റിന്റെ നടപടിക്രമം 

( 1) 
നമ്പർ ഇദ -60732/2009. 

2011 ഡിസംബർ 3. 


വിഷയം: - 1976 - ലെ അടിമവേല (നിരോധന നിയമപ്രകാരം 

സബ് ഡിവിഷണൽ വിജിലൻസ് കമ്മിറ്റികൾ 

രൂപീകരിച്ചുത്തരവാകുന്നത്. 
സൂചന: - 1. 30 - 4 - 10 - ലെ 26906 / 03/ 2009/ തൊഴിൽ നമ്പർ 

സർക്കാർ കത്ത് 
2. ഈ കാ ര്യാ ല യ ത്തിലെ 8 - 11 - 2 0 10 - ല 

03 - 26256 /10 നമ്പർ നടപടിക്രമം 


ഒന്നാം സൂച ന ക ത്തിലെ നിർദ്ദേശം അനു സ രിച്ച് താഴെ 
പറ യു ന്ന അംഗങ്ങളെ ഉൾപ്പെടുത്തി 1976 - ലെ അടി മ വേല 
(നിരോധന ) നിയമം വകുപ്പ് 13 പ്രകാരം പെരിന്തൽമണ്ണ, തിരൂർ 
സബ് ഡിവി ഷ ണൽ വിജിലൻസ് കമ്മിറ്റി കൾ 
രൂപീകരിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 
- 1. പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ വിജിലൻസ് കമ്മിറ്റി 
ചെയർമാൻ 

- : റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ, പെരിന്തൽമണ്ണ 
നിർവ്വഹണ ഉദ്യോഗസ്ഥൻ : ജില്ലാ പട്ടികജാതി വികസന 

ഓഫീസർ, മലപ്പുറം 
അംഗങ്ങൾ ( പട്ടിക വർഗ്ഗ വിഭാഗം) 
- 1. ശ്രീ . എം . ചാത്തൻ, പാലൂർ, പുലാമന്തോൾ, 
പെരിന്തൽമണ്ണ പി. ഒ. 
2 . ശ്രീമതി വൽസല , ചൈതം, കോവിലകംകുണ്ട്, മഞ്ചേരി 
3. ശ്രീ. വിനോദ്, കെ . പി., കീഴ്മുറി, പാലക്കൽ, 
അമരമ്പലം, നിലമ്പൂർ 


- 1976 - ലെ അടിമ വേല ( നി രോ ധ ന ) നിയ മ ത്തിലെ 
സെക്ഷൻ 13 - ലെ " ഡി വിഭാഗം ( ഗ്രാമ വികസന വു മായി 
ബന്ധ പ്പെട്ട അംഗ ങ്ങൾ) അംഗങ്ങളെ നിശ്ചയിക്കാനുള്ള 
അധികാരം ജില്ലാ കളക്ടർമാർക്ക് നൽകിക്കൊണ്ട് ജില്ലാ 
തലത്തിലും സബ് ഡിവിഷണൽ തലത്തിലും വിജിലൻസ് 
കമ്മിറ്റികൾ രൂപീകരിച്ച് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നതിന് 
നടപടി സ്വീകരിക്കുന്നതിന് അതാത് ജില്ലാ കളക്ടർമാരെ 
സൂച ന പ കാ രം ചു മ ത ല പ്പെ ടു ത്തി യി രു ന്നു . ടി 
നിർദ്ദേശാനുസാരം ജില്ലാ തല വിജിലൻസ് കമ്മിറ്റി രണ്ടാം 
സൂചന പ്രകാരം രൂപീകരിക്കുകയുണ്ടായി. 


അംഗങ്ങൾ ( സാമൂഹ്യ പ്രവർത്തകർ) 


നമ്പർ 23 - 26256 / 2010. 


2010 നവംബർ 8 . 


4. ശ്രീ . മാനുപ്പ് കുറ്റീരി, പെരിന്തൽമണ്ണ, കുറ്റീരി 
- 5. ശ്രീ . കെ . ആർ. രവി, കാർത്തിക , മനഴി നഗർ, 

വലമ്പൂർ പി . ഒ . 
അംഗങ്ങൾ ( ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ട മേഖലയിൽ 
നിന്ന്) 


വിഷയം: - 1976- ലെ അടിമവേല (നിരോധന) നിയമപ്രകാരം 

വിജിലൻസ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നത് 
സംബന്ധിച്ച് 


സൂചന: - തൊഴിലും പുനരധിവാസവും ( ഇ ) വകുപ്പ് 

ഗവൺമെന്റ് സെക്രട്ടറിയുടെ 30 - 4- 2010 - ലെ 
26906 / 03 /2009/ തൊഴിൽ നമ്പർ കത്ത്. 


7 . 


6. ശ്രീ . ജാഫർ, കെ ., 

ജില്ലാ സെക്രട്ടറി, 
കോൺഫെഡറേഷൻ ഓഫ് NGO s ഓഫ്റൂറൽ ഇന്ത്യ 
- ( പെരിന്തൽമണ്ണ സബ് ട്രഷറി ജീവനക്കാരൻ) 

ശ്രീ . വി. അബ്ദുൾ അസീസ്, 
അസിസ്റ്റന്റ് പ്രൊജക്റ്റ് ഓഫീസർ, 

പോവർട്ടി അലീവിയേഷൻ യൂണിറ്റ്, മലപ്പുറം 
അംഗങ്ങൾ ( ധനകാര്യവുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന്) 
8. ശ്രീ . ദേവദാസ്, കെ ., 

സെക്രട്ടറി, 
ഏറനാട് പ്രൈമറി സഹകരണ അഗ്രിക്കൾച്ചറൽ റൂറൽ 

ഡെവലപ്മെന്റ് സൊസൈറ്റി, 
മഞ്ചേരി, മഞ്ചേരി പി. ഒ. 
2. തിരൂർ സബ് ഡിവിഷണൽ വിജിലൻസ് കമ്മിറ്റി 
ചെയർമാൻ 

: റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ, തിരൂർ 


1976 - ലെ അടിമ വേല (നിരോ ധ ന ) നിയ മ ത്തിലെ 
സെക്ഷൻ 13 - ലെ " ഡി വിഭാഗം ( ഗ്രാമ വികസന വു മായി 
ബന്ധ പ്പെട്ട അംഗ ങ്ങ ൾ ) അംഗ ങ്ങളെ നിശ്ചയിക്കാനുള്ള 
അധികാരം ജില്ലാ കളക്ടർമാർക്ക് നൽകിക്കൊണ്ട് ജില്ലാ 
തലത്തിലും സബ് ഡിവിഷണൽ തലത്തിലും വിജിലൻസ് 
കമ്മിറ്റികൾ രൂപീകരിച്ച് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നതിന് 
നടപടി സ്വീകരിക്കുന്നതിന് അതാത് ജില്ലാ കളക്ടർമാരെ 
ചുമതലപ്പെടുത്തുന്നതിന് സർക്കാർ തീരുമാനിച്ചതായും ഇക്കാര്യ 
ത്തിൽ നടപടി സ്വീകരിക്കുവാനും സൂചന പ്രകാരം നിർദ്ദേശം 
ലഭിച്ചിരുന്നു . 


നിർവ്വഹണ ഉദ്യോഗസ്ഥൻ : ജില്ലാ ലേബർ ഓഫീസർ, 

- മലപ്പുറം 


- ഈ സാഹ ചര്യ ത്തിൽ താഴെ പറയുന്ന അംഗങ്ങളെ 
ഉൾപ്പെടുത്തി 1976 - ലെ അടിമവേല (നിരോധന) നിയമം വകുപ്പ് 
13 പ്രകാരം ജില്ലാതല വിജിലൻസ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 
ഇതിനാൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


അംഗങ്ങൾ ( പട്ടിക വർഗ്ഗ വിഭാഗം) 
1. ശ്രീ . തച്ചില്ലത്ത് പറമ്പിൽ രാജൻ, ഓമച്ചപുരം, ഒഴൂർ 
2. ശ്രീ. സുരേഷ് ബാബു , s/o കുഞ്ഞയ്യപ്പൻ, 

കാക്കനത്ത് വീട്, എരമംഗലം പി. ഒ. 
- 3. ശ്രീ . ചന്ദ്രൻ ചാലിൽ, നെല്ലിക്കാംപറമ്പ്, കണ്ണമംഗലം 


ചെയർമാൻ : ജില്ലാ കളക്ടർ 
കൺവീനർ : ജില്ലാ ലേബർ ഓഫീസർ, മലപ്പുറം 


ണ 


അംഗങ്ങൾ ( സാമൂഹ്യ പ്രവർത്തകർ) 


മറ്റ് അംഗങ്ങൾ 
1. ശ്രീ . സി. ബി. മാധവൻ 
ഭൂമിക്കുത്ത് കോളനി, 
ചെറുപുഴ, കരുളായി 


5 . 


4. ശ്രീമതി ഖമറുന്നീസ അൻവർ, അഖന, 

കോരങ്ങത്ത്, തിരൂർ 
ശ്രീ . അപ്പു മാസ്റ്റർ, സോപാനം, ഗവൺമെന്റ് 

ഹോസ്പിറ്റലിനുസമീപം, തിരൂർ 
അംഗ ങ്ങ ൾ ( ഗാമ വി ക സ ന വു മായി ബന്ധ പ്പെട്ട 
മേഖലയിൽ നിന്ന്) 


2. 


ശ്രീ . വിജയൻ, കെ ., 
കൊന്നമണ്ണ , 
പള്ളിക്കുത്ത് പി . ഒ. 


3. ശ്രീ . അനിൽകുമാർ, 

കൊട്ടേപ്പാടം കോളനി, 
ചുങ്കത്തറ 


6. ബ്ലോക്ക് ഡവലപ്മെന്റ് ഓഫീസർ, താനൂർ 
7. ഇ . ഒ. (ഹൗസിംഗ്) ബ്ലോക്ക് ഓഫീസ്, തിരൂരങ്ങാടി 
8. വനിതാക്ഷേമ ഓഫീസർ, ബ്ലോക്ക് ഓഫീസ്, പൊന്നാനി 
അംഗങ്ങൾ ( ധനകാര്യവുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന്) 
9. ശ്രീ . അരുൺ, പി . ആർ., ബ്രാഞ്ച്മാനേജർ, പഞ്ചാബ് 
- നാഷണൽ ബാങ്ക്, തിരൂർ ശാഖ 
( വീട് മേൽ വിലാസം-കുന്നേക്കൽ വീട്, 
- തൃക്കണ്ടിയൂർ പി. ഒ ., തിരൂർ) 


4. അഡ്വ. സുജാത എസ്. വർമ്മ , 

അഡ്വക്കേറ്റ്, മഞ്ചേരി പി . ഒ. 


5. ശ്രീ . കെ . പി . ബാലകൃഷ്ണൻ, 

( Rtd. IAS ), 
മുൻ ജില്ലാ കളക്ടർ, 

കോട്ടക്കുന്നിന് സമീപം, 
മലപ്പുറം 


മേൽകമ്മിറ്റികൾ ബന്ധപ്പെട്ട നിയമത്തിലെ വ്യവസ്ഥ 
കൾക്കും സർക്കാർ നിർദ്ദേ ശ ങ്ങ ൾക്കും വിധേ യ മായി 
ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. 


6. അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ, 

( പ്ലാനിംഗ് & മോണിറ്ററിംഗ്) 
ദാരിദ്ര്യ നിർമ്മാർജ്ജന വിഭാഗം, 
മലപ്പുറം 
ജില്ലാ വനിതാക്ഷേമ ഓഫീസർ, 
അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് 
കമ്മീഷണറുടെ ഓഫീസ്, 

മലപ്പുറം 
8. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, 

വേങ്ങര 
9. ലീഡ് ഡിസ്ട്രിക്ട് ബാങ്ക് മാനേജർ 
ലീഡ് ബാങ്ക് ഓഫീസ്, 
കനറാ ബാങ്ക്, മലപ്പുറം 

മേൽ കമ്മിറ്റി പ്രസ്തുത ആക്ടിലെ വ്യവസ്ഥകൾക്കും 
സർക്കാർ നിർദ്ദേ ശ ങ്ങൾക്കും വിധേയ മായി ആവ ശ്യ മായ 
നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. 
കളക്ടറേറ്റ്, 

( ഒപ്പ്) 
മലപ്പുറം. 

ജില്ലാ മജിസ്ട്രേറ്റ്. 


